O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6273 


Revenue Department 


22nd February 2022 


സി6-13401 / 2021 


തീയ്യതി 14.02.2022 


തിരുത്തൽ പരസ്യം 


2022 ജനുവരി മാസം 11 -ാം തീയതിയിലെ 02 -ാം നമ്പർ ഗസറ്റിൽ കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പാർട്ട് | പേജ് നമ്പർ 1243 ൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 
പരസ്യത്തിൽ ' പത്മ , മനയശ്ശേരിൽ , പുത്തൻതുറ എന്നവർ 13-05-2016 ൽ മരണപ്പെട്ടു 
എന്നത് 13.05.2018 ൽ മരണപ്പെട്ടു " എന്ന് പരസ്യം തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് - ) 


കരുനാഗപ്പള്ളി 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6274 


KERALA GAZETTE 


Part III 


Kollam District 


Karunagappally Taluk 


NOTICE 


നമ്പർ : സി6-2259 / 2022 


07-02-2022 


കരുനാഗപ്പള്ളി താലൂക്കിൽ ചവറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സജു വിക്ടോറിയ കോട്ടേജ് 
കോവിൽത്തോട്ടം മുറിയിൽ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചവറ വില്ലേജിൽ പരേതൻറെ മാതാവ് സലോമി , വിക്ടോറിയ കോട്ടേജ് 
കോവിൽത്തോട്ടം മുറിയിൽ , ബോധിപ്പിച്ച അപേക്ഷ ചവറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-01-2022 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് ജീവിച്ചിരിപ്പില്ല . 
പരേതൻ അവിവാഹിതനാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സലോമി 


മാതാവ് 


68 


2 


| ആന്റണി 


സഹോദരൻ 


41 


3 


ഡെയ്സി 


സഹോദരി 


36 


4 


സുജാത 


സഹോദരി 


38 


നമ്പർ : സി6-2262 / 2022 


10-02-2022 


കരുനാഗപ്പള്ളി താലൂക്കിൽ ആലപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുജിത്ത് കുമാർ മുല്ലപ്പള്ളിൽ 
വീട്ടിൽ പറയകടവ് മുറിയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആലപ്പാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഡോ . ശ്രീദേവിബോസ് . എസ് . കെ , 
മുല്ലപ്പള്ളിൽ വീട്ടിൽ പറയകടവ് മുറിയിൽ , ബോധിപ്പിച്ച അപേക്ഷ ആലപ്പാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

14-08-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ 
പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രമമ്മ 


മാതാവ് 


86 


2 


ഭാര്യ 


53 


3 


ഡോ . ശ്രീദേവിബോസ് . എസ് . കെ 
ശ്രീലക്ഷ്മി . എം . എസ് 
ശ്രീപാർവ്വതി . എം . എസ് 


മകൾ 


26 


4 . 


മകൾ 


22 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6275 


Revenue Department 


22nd February 2022 


5 


ശ്രീഭാഗ്യ . എം . എസ് 


മകൾ 


20 


നമ്പർ : സി6-24052022 


17-01-2022 


കരുനാഗപ്പള്ളി താലൂക്കിൽ ഓച്ചിറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാർത്തികേയൻ ലാൽമന്ദിരം ( കന്നിമേ 
ൽ പടീറ്റതിൽ ) പായിക്കുഴി മുറിയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഓച്ചിറ വില്ലേജിൽ പരേതൻറെ മകൻ ഹണിലാൽ . ജി . കെ , ലാൽമന്ദിരം ( കന്നിമേൽ 
പടീറ്റതിൽ ) പായിക്കുഴി മുറിയിൽ , ബോധിപ്പിച്ച അപേക്ഷ ഓച്ചിറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-02-2001 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ ഭാര്യ , 
മാതാപിതാക്കൾ എന്നിവർ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സജിലാൽ . ജി . കെ 


| മകൻ 


57 


2 


മകൾ 


53 


| ജാസ്മിൻ . ജി . കെ 
ഹണിലാൽ , ജി . കെ 


3 


| മകൻ 


50 


നമ്പർ : സി6-24122022 


14-02-2022 


കരുനാഗപ്പള്ളി താലൂക്കിൽ കരുനാഗപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിദ്യാധരൻ . ക 
കുറവൻ്റയ്യത്ത് വീട്ടിൽ നമ്പരുവികാലമുറിയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരുനാഗപ്പള്ളി വില്ലേജിൽ 

കരുനാഗപ്പള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ സത്യഭാമ , 
കുറവന്റ്റയ്യത്ത് വീട്ടിൽ നമ്പരുവികാലമുറിയിൽ , ബോധിപ്പിച്ച അപേക്ഷ കരുനാഗപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-12-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സത്യഭാമ 


ഭാര്യ 


73 


2 


| ശ്രീവിദ്യ 


മകൾ 


43 


നമ്പർ : സി6-2414 / 2022 


08-02-2022 


കരുനാഗപ്പള്ളി താലൂക്കിൽ കരുനാഗപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബഷീറുദ്ദീൻ . എം 
അനിൽനിവാസ് പട : വടക്ക് മുറിയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരുനാഗപ്പള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ സുബൈദാബീവി , അനിൽനിവാസ് പടം 
വടക്ക് മുറിയിൽ , ബോധിപ്പിച്ച അപേക്ഷ കരുനാഗപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6276 


KERALA GAZETTE 


Part III 


റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സുബൈദാബീവി 


ഭാര്യ 


74 


2 


അനിൽ അഹമ്മദ് 


| മകൻ 


57 


3 


ഷീന 


മകൾ 


55 


4 


അജിസ് അഹമ്മദ് 


| മകൻ 


52 


5 


| അജീന 


മകൾ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6277 


Revenue Department 


22nd February 2022 


Kollam District 


Karunagappally Taluk 


NOTICE 


No : C6-25492022 


16-02-2022 


Notice is hereby given to all to whom it may be concern that Unnikrishnan Mangalathu Veedu North East , Thazhava 
Manappally PO , Thazhava Village , Karunagappally Taluk of Kollam District has filed an application of a legal heirship 
certificate to produce before Various in respect of the legal heirs of late Akhil Krishnan Mangalathu Veedu North East , 
Thazhava Manappally Po who expired on 03-10-2021 and that it has been reported to this office that the persons name 
d in the scheduled below are the legal heirs of the said late Akhil Krishnan . that it is proposed to issue a legal heirship 
certificate according to this to the applicant . Father of the deceased is alive . The deceased is unmarried Hence , it is 
proposed to issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . 
objections , if any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , 
Karunagappally within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated 
applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Geetha 


Mother 


54 


നമ്പർ : സി6-24922022 


15-02-2022 


അനന്തരാവകാശ 


അപേക്ഷ 


കരുനാഗപ്പള്ളി താലൂക്കിൽ തെക്കുംഭാഗം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സഞ്ജീവ് . ആർ രാജ്ഭവനം 
വടക്കുംഭാഗം മുറിയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി തെക്കുംഭാഗം വില്ലേജിൽ പരേതൻറെ ഭാര്യ രമ്യ , രാജ്ഭവനം വടക്കുംഭാഗം മുറിയിൽ , ബോധിപ്പിച്ച 

തെക്കുംഭാഗം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-01-2022 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജിവിച്ചിരിപ്പില്ല അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രമ്യ 


ഭാര്യ 


33 


നമ്പർ : സി6-14879 / 2021 


02-12-2021 


കരുനാഗപ്പള്ളി താലൂക്കിൽ നീണ്ടകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുനിൽകുമാർ ഏഴിയ്ക്കകത്തു 
വീട്ടിൽ പുത്തൻതുറ , നീണ്ടകരമുറിയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6278 


KERALA GAZETTE 


Part III 


അവകാശ 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നീണ്ടകര വില്ലേജിൽ പരേതൻറെ സഹോദരൻ അനിൽകുമാർ . കെ , ഏഴിയ്ക്കകത്തു 
വീട്ടിൽ പുത്തൻതുറ , നീണ്ടകരമുറിയിൽ , ബോധിപ്പിച്ച അപേക്ഷ നീണ്ടകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-01-1999 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതൻ അവിവാഹിതനാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനിൽകുമാർ . കെ 


സഹോദരൻ 


53 


2 


അജയകുമാർ , കെ 


സഹോദരൻ 


58 


3 


അനിത 


സഹോദരി 


56 


4 


ബീനാകുമാരി 


സഹോദരി 


64 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6279 


Revenue Department 


22nd February 2022 


സി6-415 / 2022 


തീയ്യതി 21.02.2022 


തിരുത്തൽ പരസ്യം 


2022 ജനുവരി മാസം 18 -ാം തീയതിയിലെ 03 -ാം നമ്പർ ഗസറ്റിൽ കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പാർട്ട് il പേജ് നമ്പർ 2300 ൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 
പരസ്യത്തിൽ പരേതയായ പത്മാവതിയുടെ നിയമപരമായ അവകാശിയായി ന 
പ്രമീള , മകൾ , വയസ്സ് 55 “ എന്ന പേരുകൂടി ഉൾപ്പെടുത്തി പരസ്യം വായിക്കേണ്ടതാണ് . 


ക്രമ നം .8 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് -- 


കരുനാഗപ്പള്ളി 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6280 


KERALA GAZETTE 


Part III 


Kollam District 


Karunagappally Taluk 


NOTICE 


നമ്പർ : സി6-14459 / 2021 


14-12-2021 


അനന്തരാവകാശ 


അപേക്ഷ 


കരുനാഗപ്പള്ളി താലൂക്കിൽ കുലശേഖരപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദശപുത്രൻ . ഡി ദേവദാസ് 
കടത്തൂർ മുറിയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കുലശേഖരപുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ സുധ . സി , ദേവദാസ് കടത്തൂർ മുറിയിൽ , ബോധിപ്പിച്ച 

കുലശേഖരപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന് ടി 
ദാമ്പത്യബന്ധത്തിൽ സന്താനങ്ങൾ ഇല്ലാത്തതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുധ , സി 


ഭാര്യ 


50 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:27:23 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


